Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No. രജി. നമ്പർ 
KL / TV( N )/12/ 2009 - 2011 


പ 


NA 


V 
GOVERNA 


. നാ 


- 


H 


MENT OF 


OF KERS 


त्यापन 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. LV 
വാല്യം 55 


28th September 2010 
2010 സെപ്റ്റംബർ 28 
6th Aswina 1932 
1932 ആശ്വിനം 6 


- 38 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Police Department 


QUOTATION -CUM - AUCTION NOTICE 


No. C5- 25555/2010/ SB . 

7th September 2010 . 
Separately sealed Quotations are invited for the 
disposal of (1 ) 77 Numbers of condemned /unserviceable 
Tyres & Tubes and for ( 2 ) 129 Numbers of condemned / 
unserviceable spare parts by the Superintendent of Police 
(Admn .), SBCID Headquarters, Thiruvananthapuram by 
registered post before 3 p . m . on 19 - 10 - 2010 . Separate 
Quatations for the above two items should be accompanied 
by an EMD of Rs . 650 for “ U / S Tyres & Tubes Tender ” 
and an EMD of Rs. 125 for " U / S Spare Parts Tender ” by 
DD drawn in favour of Superintendent of Police (Admn.), 
SBCID Headquarters, Thiruvananthapuram in any 
Nationalised Bank and the covers should superscribed 
specifying the tender item . The sealed Quotations will be 
opened immediately after the public auction . 

Public auction will also be conducted for the disposal 
of (1 ) 77 No . of U /S Tyres & Tubes and for ( 2 ) 129 
Numbers of U /S Spare Parts separately at 11 a . m . on 
20 - 10 -2010 . EMD of Rs. 650 and Rs. 125 in cash to be 
deposited for participating in the public auction . The 
highest of the amount offered in the Quotation /Auction 
will be accepted . The highest bidder has to remit the half 
of bid amount ( excluding EMD ) with ST admissible 
immediately on accepting the bid . 


The articles can be seen at the MT Office , SBCID 
Headquarters, Thiruvananthapuram between 11 a . m . and 
- 4 p . m . on all working days with the consent of 
Superintendent of Police ( Admn.), SBCID Headquarters , 
Thiruvananthapuram . 

Superintendent of Police (Admn.), SBCID 
Headquarters , will have the right to stop the auction 
proceedings or to postpone the auction at any stage 
without assigning any reason thereof and the decision of 
the Superintendent of Police will be final. 

- സൂപ്രണ്ട്ഓഫ് പോലീസ് (ഭരണം), സ്പെഷ്യൽ ബ്രാഞ്ച് 
സി. ഐ . ഡി., പട്ടം, തിരുവനന്തപുരം ആഫീസിൽ സൂക്ഷിച്ചി 
ട്ടുള്ളതും ഉപയോഗശൂന്യമായതുമായ 17 ടയറും ട്യൂബും 
കൂടാതെ 129 ഉപയോഗശൂന്യമായ പെയർ പാർട്സുകളും 
പ്രത്യേകമായി എസ്. ബി . സി. ഐ . ഡി . ഓഫീസ് പരിസരത്തു വച്ച് 
പരസ്യമായി ലേലം/ ടെണ്ടർവഴി വിൽപ്പന നടത്തുന്നതാണ്. 
ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ കൃത്യസമയത്ത് 
ലേലസ്ഥലത്ത് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് ഒരു 
മണിക്കൂർമുമ്പ് ടയർ ആന്റ്ട്യൂബ് ലേലത്തിൽ പങ്കെടുക്കുന്ന 
ആൾ നിര ത ദ വ്യമായി 650 രൂപയും, സ്പെയർ പാർട്സ് 
ലേലത്തിൽ പങ്കെടുക്കുന്നവർ നിരതദ്രവ്യമായി 125 രൂപയും 
ലേലസ്ഥലത്ത് കെട്ടിവച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. ലേലം 
കഴിഞ്ഞാലുടൻ ലേലം നഷ്ടപ്പെട്ടവർക്ക് നിരതദ്രവ്യം തിരിച്ച് 
കൊടുക്കുന്നതുമാണ്. 


19 - 10 - 2010 -ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുമ്പ് വാഹന ത്തിന്റെ വിവ രം - 1990 മോഡൽ എക്കർ 
കിട്ടത്തക്കവിധം മുദ്രവച്ച കവറിൽ ദർഘാസുകൾ നേരിട്ടോ 

-- മിത്സുബിഷി ഓപ്പൺ ലോറി. 
തപാൽ മാർഗ്ഗമോ സൂപ്രണ്ട്ഓഫ് പോലീസ് ( ഭരണ വിഭാഗം), 

രജിസ്റ്റർ നമ്പർ കെ .എൽ. 01- എ 6353. 
സപെഷ്യൽ ബ്രാഞ്ച് സി . ഐ . ഡി ., തിരുവനന്തപുരം എന്ന 
മേൽവിലാസത്തിൽ അയയ്ക്കേണ്ടതാണ്. ദർഘാസിനോടൊപ്പം 

നിരതദ്രവ്യം - രൂപ 5,000. 
ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽനിന്നും സൂപ്രണ്ട്ഓഫ് 

ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ലേലസ്ഥലത്ത് 
പോലീസിന്റെ പേരിൽ എടുത്തിട്ടുള്ള നിശ്ചിത നിരതദ്രവ്യത്തിനുള്ള 

നേരിട്ട് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് ഒരു മണിക്കൂർ 
ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം ചെയ്തിരിക്കേണ്ടതും കവറിനുപുറത്ത് 
“ടയർ ലേലത്തിനുള്ള ടെൻഡർ ” എന്നും “ പെയർപാർട്സ് 

മുമ്പ് നിരതദ്രവ്യം ലേലസ്ഥലത്ത് അടച്ച് രസീത് വാങ്ങേണ്ട 
ലേലത്തിനുള്ള ടെണ്ടർ എന്നും പ്രത്യേകം രേഖപ്പെടുത്തി 

തുമാണ്. ലേലം കഴിഞ്ഞാലുടൻ ലേലം നഷ്ടപ്പെട്ടവർക്ക് 
യി രി ക്കു കയും വേണം. ദർഘാ സു കൾ നൽകി യിട്ടു ള്ള വർ 

നിരതദ്രവ്യം തിരിച്ച് നൽകുന്നതാണ്. 17 - 10- 2010 - ന് വൈകുന്നേരം 
ലേലസ്ഥലത്ത് നിർദ്ദിഷ്ട സമയത്ത് ഹാജരാകേണ്ടതാണ്. 

5 മണിക്ക് മുമ്പ് ലഭിക്കത്തക്കവിധം സീൽ ചെയ്ത കവറിൽ 

ദർഘാസുകൾ നേരിട്ടോ കമാ ണ്ടന്റ്, കെ . എ . പി . 4 -ാം 
ലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും 

ബറ്റാലിയൻ, മാങ്ങാട്ടുപറമ്പ്, കണ്ണൂർ എന്ന വിലാസത്തിൽ 
ലേലത്തിലോ ടെണ്ടറിലോ കൂടുതൽ തുക കാണുന്ന ആൾക്ക് 

ത പാ ലിലോ സമർപ്പി ക്കാ വു ന്ന താ ണ് . ദർഘാ സു കൾ 
താൽക്കാ ലിക മായി ലേലം ഉറപ്പിക്കു ന്ന തു മാ ണ് . ലേലം 

വെള്ളക്കടലാസിൽ എഴുതി നിരതദ്രവ്യം കെ . എ . പി. നാലാം 
കഴിഞ്ഞാലുടൻ ലേലം/ ടെണ്ടർ സംഖ്യയുടെ പകുതി തുക 

ബറ്റാലിയൻ കമാണ്ടന്റിന്റെ ആഫീസിൽ അടച്ചതിന്റെ രസീത് 
( നിരതദ്രവ്യം കഴിച്ച്) ലേലം കൊണ്ടയാൾ ലേലസ്ഥലത്തുവച്ച് 

അഥവാ ഏതെ ങ്കിലും ദേശ സാൽകൃത ബാങ്കിൽ നിന്നും 
തന്നെ അടച്ച് രസീത് വാങ്ങേ ണ്ട താ ണ്. ലേലം/ ടെണ്ടർ 

കെ . എ . പി. നാലാം ബറ്റാലിയൻ കമാണ്ടന്റിന്റെ പേരിൽ വാങ്ങിയി 
സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടി പത്ത് ദിവസത്തിനകം ബാക്കി 
തുകയും നിയമാനുസൃതമുള്ള വിൽപ്പന നികുതിയും അടച്ച് 

ട്ടുള്ള 5, 000 രൂപയുടെ ഡിമാന്റ് ഡ്രാഫ്റ്റ് സഹിതം സമർപ്പിക്കാ 

വുന്നതാണ്. ദർഘാസ് അടക്കം ചെയ്ത കവറിനു മുകളിൽ 
സ്വന്തം ഉത്ത ര വാ ദി ത്വ ത്തി ൽ സാ ധ ന ങ്ങൾ നീക്കം 
ചെയ്യേണ്ടതുമാണ്. ഏതെങ്കിലും കാരണത്താൽ ലേലം/ ടെണ്ടർ 

“ വാഹന ലേലത്തിനുള്ള ടെണ്ടർ എന്ന് രേഖപ്പെടുത്തിയി 
സ്ഥിരപ്പെടുത്തികിട്ടുന്നയാൾ ലേലനിബന്ധനകൾ ലംഘിക്കുക 

രിക്കണം. ദർഘാസുകൾ നൽകിയിട്ടുള്ളവർ ലേലസ്ഥലത്ത് 
യാണെങ്കിൽ ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക്മുതൽ 

നിർദ്ദിഷ്ട സമയത്ത് ഹാജരാകേണ്ടതാണ്. 
കൂട്ടുന്നതും സാധനങ്ങൾ പുനർലേലംചെയ്യുന്നതുമായിരിക്കും. 

-- ലേലം അവസാനിച്ചാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും 
പുനർലേലത്തിൽ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത് 

- ലേലത്തിലോ ടെണ്ടറിലോ കൂടുതൽ തുക വിളിച്ചിട്ടുള്ള/ 
മുൻ ലേലക്കാ ര നിൽ നിന്ന് ഈടാക്കുന്നതും എന്തെങ്കിലും 

കാണിച്ചിട്ടുള്ള ആൾക്ക് ലേലം താൽക്കാലികമായി ഉറപ്പിക്കുന്ന 
കൂടുതലായി കിട്ടുകയാണെങ്കിൽ ആയതിന് മുൻ ലേലക്കാരൻ 

തുമാണ്. ലേലം കൊണ്ടയാൾ ലേലം/ ടെണ്ടർ സംഖ്യയുടെ 
അവകാശിയല്ലാത്തതുമാണ്. 

പകുതി തുക ( നിരതദ്രവ്യം കഴിച്ച്) ലേലസ്ഥലത്തുവച്ചുതന്നെ 
-- മേൽ കാണിച്ചിരിക്കുന്ന സാധനങ്ങൾ പരിശോധിക്കണ അടച്ച് രസീത്വാങ്ങേണ്ടതാണ്. ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തിയ 
മെന്നുള്ളവർ പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് ഉത്തരവ് കിട്ടി പത്തു ദിവസത്തിനകം ബാക്കി തുകയും 
11 മണി മുതൽ 4 മണി വരെ സ്പെഷ്യൽ ബ്രാഞ്ച് നിയമാനുസൃതമുള്ള വിൽപ്പന നികുതിയും ( വാറ്റ് + സെസ്സ്) 
സി. ഐ . ഡി . പോലീസ് സൂപ്രണ്ട് ( ഭരണ വിഭാഗം) അവർകളുടെ അടച്ച് വാഹനം സ്വന്തം ഉത്ത ര വാ ദി ത്വ ത്തി ൽ നീക്കം 
അനുമതിയോടുകൂടി എം . റ്റി. സ്റ്റോറിൽ പരിശോധിക്കാവുന്നതാണ്. ചെയ്യേണ്ടതാണ്. 

യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പോ ഏതെങ്കിലും കാരണത്താൽ ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തി 
കാരണമോ കൂടാതെ ലേലത്തീയതി മാറ്റിവയ്ക്കുന്നതിനും 

കിട്ടുന്നയാൾ ലേലനിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ 
ലേലം/ ടെണ്ടർ അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള അധികാരം 

ടിയാ ൻ അടച്ച തുക സർക്കാ രി ൽ മുതൽകൂട്ടു ന്നതും 
തിരു വ ന ന്ത പുരം സ്പെഷ്യൽ ബ്രാഞ്ച് സി . ഐ . ഡി . 

വാഹനം പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. പുനർലേലത്തിൽ 
പോലീസ് സൂപ്രണ്ട് ( ഭ ര ണ വി ഭാ ഗം ) അ വ ർ കൾക്ക് 

എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത് മുൻ ലേലക്കാരനിൽ 
ഉണ്ടായിരിക്കുന്നതുമാണ്. 

നിന്ന് ഈടാക്കുന്നതും കൂടുതലായി ലഭിക്കുന്ന തുകയ്ക്ക് 
( Sd.) 

മുൻ ലേലക്കാരൻ അവകാശിയല്ലാതായിരിക്കുന്നതുമാണ്. 
Headquarters, Inspector General of Police (Int.), 

മേൽ കാണിച്ചിരിക്കുന്ന വാഹനം ഏതെങ്കിലും പ്രവൃത്തി 
Special Branch CID , For Additional Director General ദിവസങ്ങളിൽ ഓഫീസ് പരിസരത്ത് കെ . എ . പി . നാലാം 
Thiruvananthapuram . of Police ( Int.). 

ബറ്റാലിയൻ ട്രാൻസ്പോർട്ട് ഓഫീസറുടെ അനുമതിയോടെ 

പരിശോധിക്കാവുന്നതാണ്. 
ലേലപരസ്യം 

- യുക്തമെന്ന് തോന്നുന്നപക്ഷം യാതൊരു മുന്നറിയിപ്പോ 

കാരണമോ കാണിക്കാതെ ലേലം/ ടെണ്ടർ മാറ്റിവയ്ക്കുന്നതിനോ 
നമ്പർ 02/ 2858/ 06/ കെ .എപി.. 

2010 ആഗസ്റ്റ് 20. അസ്ഥിരപ്പെടുത്തുന്നതിനോ ഉള്ള അധികാരം കെ . എ . പി . 
കണ്ണൂർ, മാങ്ങാട്ടുപറമ്പ് കെ . എ . പി . നാലാം ബറ്റാലിയൻ 

നാലാം ബറ്റാലിയൻ കമാണ്ടന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നു . 
ഓഫീസ് പരി സ രത്ത് സൂക്ഷിച്ചിട്ടുള്ള കേരള പോലീസ് 

വിശദവിവരങ്ങൾക്ക് പ്രസ്തുത ഓഫീസുമായി ബന്ധപ്പെടാവുന്ന 
ഡിപ്പാർട്ട്മെന്റ് വക താഴെപ്പറയുന്ന വാഹനം 6 - 9 -2010 -ാം 

താണ്. ടെലഫോൺ നമ്പർ- 0497 2781316 . 
തീയതി രാവിലെ 11മണിക്ക് പ്രസ്തുതആഫീസ് പരിസരത്തുവച്ച് 
പരസ്യമായി ലേലം ചെയ്ത് വിൽക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു . കമാണ്ടന്റിന്റെ കാര്യാലയം, 

( ഒപ്പ്) 
പസ്തുത ലേലം 18 - 10 - 2010 -ാം തീയതിയിലേക്ക് കെ . എ . പി. നാലാം ദളം, 

കമാണ്ടന്റ്, 
(രാവിലെ 11 മണി) മാറ്റിവച്ചിരിക്കുന്നു. 

മാങ്ങാട്ടുപറമ്പ്, കണ്ണൂർ ജില്ല . കെ . എ . പി. നാലാം ദളം. 


